Regn . No . KERBIL /2012/ 45073 
dated 5 - 9 - 2012 with RNI 

Reg. No . രജി. നമ്പർ 
KL/ TV ( N )/ 634/2012 -14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNN 


കേരള 


രള സർക 


NMENT OF 


ാർ 
KERALA 


S 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


| 


| 22nd October 2013 
2013 ഒക്ടോബർ 22 


THIRUVANANTHAPURAM , TUESDAY 


| No . 


Vol. II 
വാല്യം 2 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


30th Aswina 1935 
1935 ആശ്വിനം 30 


PART III 
Stores Purchase 


Scheduled Caste Development Department 


- ദർഘാസ് പരസ്യം 


നമ്പർ കൊ . 1896 / 2012 . 

2013 സെപ്റ്റംബർ 24. 
കേരള ഗവർണ്ണർക്കു വേണ്ടി കോഴിക്കോട് ഉത്തരമേഖല 
യിലെ തൃശ്ശൂർ ജില്ലയിലെ മായന്നൂർ ഐ . ടി. ഐ . യിലേക്ക് 
കട്ടിംഗ് ആന്റ് സീയിംഗ് ട്രേഡിലെ കുറവുള്ള പഠനോപകര 
ണങ്ങൾ (ലിസ്റ്റ് ഉള്ളടക്കം ചെയ്യുന്നു ) ടെണ്ടറുകൾ ക്ഷണിച്ചു 
വാങ്ങു ന്ന തിന് പത്യ കം പ്രത്യേകം സീൽ ചെയ്ത 
കവറുകളിൽ മത്സ രാടി സ്ഥാ ന ത്തിലുള്ള ദർഘാ സു കൾ 
പ്രശസ്തമായ സ്ഥാപനങ്ങളിൽ നിന്നും ക്ഷണിച്ചുകൊള്ളുന്നു . 


ദർഘാസ് നമ്പർ - കെ 1. 1896 / 2012 . 
അടങ്കൽ തുക ? 5, 86, 960. 
നിരതദ്രവ്യം - 1 %. 


- 


ദർഘാസ് ഫോറത്തിന്റെ വില 1,200 + നികുതി. 

ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും -- 22 - 10 - 2013, 3 മണി. 

- ദർഘാസ് സ്വീക രി ക്കുന്ന അ വ സാന തീയ തിയും 
സമയവും 23 - 10- 2013, 11 മണി. 

ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 
24 - 10 - 2013, 2 മണി. 


3. പട്ടിക ജാതി വികസന വകുപ്പ് ഡയ റ ക ടറുടെ 

അംഗീകാരത്തിന് വിധേയമായി ടെണ്ടർ ഉറപ്പിക്കുന്നതാണ്. 
ബന്ധ പ്പെട്ട എ . ടി. എ . ടയി നിംഗ് സൂപ്രണ്ട് 
പഠനോപകരണങ്ങൾ പരിശോധിച്ച് ഗുണനിലവാരം 

ഉറപ്പുവരുത്തിയതിനുശേഷം മാത്രമേ സ്വീകരിക്കുകയുള്ളു. 
5 . ടെണ്ടർ ഒറ്റയ്ക്കോ കൂട്ടായോ റദ്ദാക്കുവാനോ നിരസിക്കു 
വാനോ ഉള്ള അധികാരം പട്ടികജാതി വികസന വകുപ്പ് 

ഡയറക്ടറിൽ നിക്ഷിപ്തമായിരിക്കും. 
6. ദർഘാസ് ഫോറത്തിന്റെ വില യാതൊരു കാരണവശാലും 

തിരിച്ചുനൽകുന്നതല്ല. 
- ടെണ്ടർ ദിവസം സർക്കാർ അവധി പ്രഖ്യാപിക്കുകയാ 

ണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം ഇതേ സമയത്ത് 
ടെണ്ടർ നടത്തുന്നതായിരിക്കും. 
8. സർക്കാർ ടെണ്ടറുകൾക്കുള്ള എല്ലാ വ്യവസ്ഥകളും ഈ 

ടെണ്ടറിനും ബാധകമായിരിക്കും. 
- ദർഘാസ് ഫോറത്തിന്റെ പകർപ്പിന് നിയമാനുസൃത 
വിലയായിരിക്കും. 


Details of Items 


Description of Items 


No . 


Quantity 

Nos. 


- 


9 


ദർഘാസ് ഫോറങ്ങൾ കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല . 


3 


12 , 


5 
6 


2 each 
(8 Nos.) 


-- ചെക്കുകൾ, പോസ്റ്റൽ ഓർഡറുകൾ, ബാങ്ക് ഡാറ്റുകൾ 
മു ത ലാ യ വ ദർഘാസ് ഫോറത്തിന്റെ വില യായി 
സ്വീകരിക്കുന്നതല്ല. 
- പൂരിപ്പിച്ച ദർഘാസ് ഫോറത്തിനോടൊപ്പം സാധനങ്ങ 
ളുടെ മൊത്തം വിലയും അതിന്റെ ടാക്സ് അടക്കം തുക 
യുടെ 1 % ( ഒരു ശതമാനം) നിരതദ്രവ്യം കെട്ടിവയ്ക്കേ 

ണ്ടതാണ്. 
- ടെണ്ടർ സമർപ്പി ക്കു മ്പോൾ EMD Exemption 
ഉള്ളവരാണെങ്കിൽ ഉത്തരവിന്റെ സാക്ഷ്യപ്പെടുത്തിയ 
പകർപ്പും അവർക്ക് Exemption അ നു വ ദിച്ചിട്ടുള്ള 
ഉപക ര ണ ങ്ങളുടെ ലിസ്റ്റും സാക്ഷ്യപ്പെടുത്തി 
വച്ചിരിക്കേണ്ടതാണ്. 


13 . 


Treadle Machine, Lock stich , drop feed 
flat bed treadle 
Overlocking machine twin needle , 
(motorized ) 3 -5 Thread 
Bar tack machine 
Button Hole Machine 
Treadle Machine (Motorized ) 1/8 HP 
Machine attachment -Zipper foot, Tucker 
Foot Hem Folder, Zig -Zag foot 
Scissors 25 cm . 
Scissors Left Hand 25 cm. 
Machine, Scissors , Trimming edge 7 inch 
Marking wheel ( Tracing wheel) 
Measuring tap Metric and English 
150 cm . (inches and cm .) 
Round cutter, Electrically operated 
Straight knife cutter, electrically operated 
Seam Ripper 
Electric steam iron 


7 
8 
9 
10 


22 


11 


ഉത്തരമേഖലാ ട്രെയിനിംഗ് 
ഇൻസ്പെക്ടറാഫീസ്, 
കോഴിക്കോട്. 


( ഒപ്പ്) 
ട്രെയിനിംഗ് ഇൻസ്പെക്ടർ. 


12 


പുനർ ദർഘാസ് പരസ്യം 


14 
15 


നമ്പർ കെ1- 1764 / 2012 . 

2013 സെപ്റ്റംബർ 24. 
-- കേരള ഗവർണ്ണർക്കുവേണ്ടി കോഴിക്കോട് ഉത്തരമേഖല 
യിലെ 21 എ . ടി . എ . കളിലേക്ക് എൽ. സി . ഡി . 
( പ്രൊജക്ടർ- 21 എണ്ണം) വിതരണം നടത്തുന്നതിന് പ്രത്യേകം 
(പ്രത്യേകം സീൽ ചെയ്ത കവറുകളിൽ മത്സരാടിസ്ഥാ ന 
ത്തിലുള്ള ദർഘാസുകൾ പ്രശസ്തമായ സ്ഥാപനങ്ങളിൽ 
നിന്നും ക്ഷണിച്ചുകൊള്ളുന്നു . 


നിബന്ധനകൾ 


1 . 


ദർഘാസ് നമ്പർ - കെ1- 1764 / 2012 . 


അടങ്കൽ തുക 


7 ,76,654. 


പൂരിപ്പിച്ച ടെണ്ടർ ഫോമുകൾ ഇൻസ്പെക്ടർ ഓഫ് 

ടയിനിംഗ്, ഉത്തര മേഖല , പട്ടിക ജാതി വികസന 
വകുപ്പ്, സിവിൽ സ്റ്റേഷൻ, ബി - ബ്ലോക്ക്, 6 -ാം നില , 
കോഴിക്കോട്- 20 എന്ന വിലാസത്തിൽ സമർപ്പിക്കേണ്ടതും 
കവറി നു പു റത്ത് ദർഘാസ് പരസ്യ നമ്പരും ഏത് 
സ്ഥാപനത്തിലേക്ക് പഠനോപകരണങ്ങൾ വാങ്ങുന്ന 
തിനുള്ള ടെണ്ടർ എന്ന് എഴുതേണ്ടതുമാണ്. 
- ടെണ്ടർ ഫോറത്തോടൊപ്പം ? 100 - ന്റെ മുദ്രപത്രത്തിലുള്ള 
പ്രാഥമിക കരാർ ഉള്ളടക്കം ചെയ്യേണ്ട തു മാ ണ് . 
വൈകികിട്ടുന്ന ദർഘാസുകൾ യാതൊരു കാരണവശാലും 
സ്വീകരിക്കുന്നതല്ല . 


നിരതദ്രവ്യം ? 1 %. 


ദർഘാസ് ഫോറത്തിന്റെ വില ? 1,600 + നികുതി. 


ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 22 - 10 - 2013, 3 മണി. 


ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 23- 10 - 2013 , 11 മണി. 


ദർഘാ സു കൾ തുറക്കുന്ന തീയതിയും സമയവും 
24 -10 - 2013, 11 മണി. 


1. 
2 . 


3. 
4 . 
5. 


Specification 
Technology — 3 LCD Multi Media 
Brightness — 2300 Ansi Lumense 
Resolution - XGA 1024 768 Minimum 
Contrast Ratio — 2500: 1 Minimum 
Warranty : 

Projector — 2 years (Minimum ) 

Lamp — 1 year (Minimum ) 
Tripod Stand with screen - 6 x 8 feet 


6. 


ഉത്തരമേഖലാ ട്രെയിനിംഗ് 
ഇൻസ്പെക്ടറാഫീസ്, 
കോഴിക്കോട്. 


( ഒപ്പ്) 
- ട്രെയിനിംഗ് ഇൻസ്പെക്ടർ. 


